Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12/12 -14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. IVII | 


No . 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th February 2012 
2012 ഫെബ്രുവരി 7 
18th Magha 1933 
| 1933 മാഘം 18 


വാല്യം 57 ) 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


മറ്റു വ്യവസ്ഥകൾ 


blDe 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, ആർട്ടിലറി റോഡ്, തില്ലേരി, കണ്ണൂർ എന്ന 
മേൽവിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിനു 
മുൻപ് ലഭിക്കേതാണ്. 
2 . പ വൃത്തി സംബ ന്ധിച്ച കൂടു തൽ വി വ ര ങ്ങ ൾ 

പ്രവൃത്തിദിവസങ്ങളിൽ കണ്ണൂരിലുള്ള ഓഫീസിൽ ന 
ിന്നും അറിയാവുന്നതാണ്. 


നമ്പർ ജി. ഡബ്ല . കെ . എൻ. ആർ./915 /2010. 

2012 ജനുവരി 24. 
കേരള ഗവർണ്ണർക്കു വേി ഭൂജ ല വ കുപ്പ്, കണ്ണൂർ 
ജില്ലാ ഓഫീസർ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
പ്രവൃത്തിയുടെ പേരെഴുതി മുദവെച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവ ര ണവും 
4 / 2012 - കണ്ണൂർ ജില്ലയിലെ ഏച്ചൂർ എന്ന സ്ഥലത്ത്എസ്. 
സി . പദ്ധതിയിൽപ്പെടുത്തി 41/2 കുഴൽ കിണർ നിർമ്മാണം. 

അടങ്കൽ തുക 24,400 . 
നിരതദ്രവ്യം - 300. 
ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വാറ്റ് = 340 . 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും - 6- 2 - 2012 , 10 മണി മുതൽ. 

ദർഘാസ് ഫോറം വിൽപ്പന തീയതിയും സമയവും - 
10 - 2 - 2012, 1 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീക രിക്കുന്ന തീയതിയും 
സമയവും - 10 - 2- 2012 , 3 മണിവരെ. 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
10 - 2 - 2012 , 4 മണി. 

ജോലി ചെയ്തുതീർക്കേ കാലാവധി 29 - 2 - 2012 . 


3 . സർക്കാർ ടെ റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
-- നിയമങ്ങളും ഈ ടെറിനും ബാധകമാണ്. 
4 ടെർ റദ്ദാ ക്കു ന്ന തുൾപ്പെ ടെയുള്ള തീരു മാ ന 

ങ്ങ ൾ എടുക്കു ന്ന തി നുള്ള അ ധി കാ രം ജില്ലാ 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
5 . ടെർ തുറക്കുന്ന ദിവസം ഒഴിവു ദിവസമാ വു ക 

യാ ണ ങ്കിൽ തൊട്ടടുത്ത പവർ ത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ആഫീസ്, 
ആർട്ടിലറി റോഡ്, 
തില്ലേരി, 
കണ്ണൂർ- 1. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


